| Reg. No . രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


OVERNM 


. കാ 


KEDALA 


DEMENT OF KE 


e 
MENT OF 
न्यान अपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . LIV 


| 


24th November 2009 

2009 നവംബർ 24 


RUVANANTHAPURA 


No. 


SDAY 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 54 


നമ്പർ 


3rd Agrahayana 1931 
1931 അഗ്രഹായനം 3 


PART III 
Education Department 


നോട്ടിഫിക്കേഷൻ 


ERRATUM NOTIFICATION 


നമ്പർ റ്റി . എക്സ് 


. 10/ 9163/ 2009. 


2008 നവംബർ 7 


No . NS ( 1 ) / 16069 /2009/DPI. 


24th October 2009 . 


Ref: (1) This office Letter dated 18- 9-2009. 

(2 ) Gazette No , 39 dated 6 -10 - 2009 . 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1991 ജൂൺ മാസത്തിൽ 
നട ത്തിയ കെ . ജി . സി . ഇ . പരീക്ഷ യിൽ കൊട്ടിയം 
എസ്. എൻ. പോളിടെക്നിക്കിൽ നിന്നും 28787 /ജൂൺ 1991 
രജിസ്റ്റർ നമ്പർ പ്രകാരം പാസായ ശ്രീമാൻ സുധീഷ്കുമാർ, ജി . 
എന്ന ആൾക്ക് നൽകിയ കെ . ജി. സി . ഇ . സർട്ടിഫിക്കറ്റ് 
നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം-40 എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ 
താല്പര്യപ്പെടുന്നു . 


As per the Notification published in the Kerala 
-- Gazette No. 39 dated 6 - 10- 2009 , a list of areas were 

published where the Unaided Schools are to be 
recognised in Malabar areas. Further an erratum is issued , 
that in Para 4 of Notification read above, the first line may 
be read as the following areas are to be notified where the 
Unaided Schools are to be opened “ instead of the 
following areas notified where the Unaided Schools are to 
be recognised . 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


The Gazette Notification read above stands modified 
to this extent. 


സാങ്കേതിക പരീക്ഷാ വിഭാഗം, 

( ഒപ്പ്) 
തിരുവനന്തപുരം. സാങ്കേതിക പരീക്ഷാ കൺട്രോളർ. 


Office of the 
Director of Public Instruction , 
Thiruvananthapuram . 


( Sd.) 
For Director of Public 

Instruction . 


Gaz. No . 46 / 2009 /DTP ( Education ) . 


KERALA GAZETTE 


[Part III 


ദർഘാസ് ഫോറ ങ്ങ ൾ ആ വ ശ്യ മുള്ള വ്യക്തികൾ| 
സ്ഥാപനങ്ങൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് 
കോളേ ജ് , ക ണ്ണൂ ർ - 6 7 0 5 6 3 എന്ന വിലാ സ ത്തിൽ 
450 രൂപ ( നികുതിയടക്കം) അടച്ച് അപേക്ഷിച്ചാൽ ദർഘാസ് 

ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. തനിപ്പകർപ്പ് ആവശ്യമുള്ളവർ 
രൂപ 225 ( നികുതിയടക്കം) അടച്ച് കൈപ്പറ്റാവുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില ചെക്ക്/ ഡിഡി/ പോസ്റ്റേജ് 
സ്റ്റാമ്പ്/ ഐ . പി. ഒ. എന്നിവ മുഖേന അടയ്ക്കാവുന്നതല്ല . 
വി . പി . പി . അനു വദ നീ യ മ ല്ല . ദർഘാസ് ഫോറങ്ങൾ 
16- 12- 2009- ന് ഉച്ചയ്ക്ക് 3 മണിവരെ പണമടച്ച് കൈപ്പറ്റാവു 
ന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ തപാൽ മാർഗ്ഗം ആവശ്യ 
മു ള്ള വർ ത പാൽ ചാർജ്ജായി 27 രൂപ അ ധി ക മാ യി 
അയക്കേണ്ടതാണ്. 


NATURE OF WORK AND SPECIFICATION OF ITEMS 


SHORT TENDER NOTICE 
No. D4/1023/2009. 

| 30th October 2009. 
Sealed tenders are invited for the following work 
Drilling of a new bore well with an internal diameter of 
6 inches, supply and installation of submersible pump set 
and other electrical and plumbing accessories required to 
operate the same in the premises of Men s Hostel of 
Government College of Engineering, Kannur. 

The tender should be superscribed No. D4/1023/2009 
and addressed to the Principal, Government College of 
Engineering, P. O . Parassinikkadavu, Kannur-670 563. Last 
date of receipt of tender is on 16 - 12 -2009 at 4 p . m . and 
the tender will be opened at 11 a. m . on 17- 12 -2009 in the 
presence of such of the tenderers or their authorised 
representatives who may be present at that time. Late 
tenders will not be accepted . 

Intending tenderers may on application to the 
Principal, Government College of Engineering, P. 0 . 
Parassinikkadavu , Kannur- 670 563 obtain the requisite 
tender forms on which tenders should be submitted . 
Application for tender forms should be accompanied by a 
cash remittance of Rs. 450 including VAT, 12 . 5 % which is 
the price fixed for a form /set of forms which is not 
refundable under any circumstances . The tender forms are 
not transferable . Sale of tender forms will be closed 
at 3 p . m . on 16 - 12- 2009 . Cheques, Postage Stamps, 
D . D ., I. P. O . etc . will not be accepted towards the cost 
of forms, nor will the forms be sent as per V . P . P . 
Duplicate forms, if required will be issued at Rs. 225 
including VAT 12. 5 % per copy. 

Those who want tender form by post should sent 
an additional amount of Rs. 27 towards the Postal Charge. 


Description with Quantity 


SI. 
No. 


Drilling of Borewell to accommodate casing pipe of 
Internal diameter not less than 6 inches for various 
strata upto 150 meter below the ground level having 
an average 40 meter over burden in all classes of 
soil and rock 


Supply and erection of 6 inch PVC casing pipe with 

ISI mark minimum pressure 6 kgf/cm2 
3 Submersible Borewell pump, 8 HP, 3 phase , 

H 100 M , Discharge 6 Ips. — 1 No . 
4 3 Phase starter with single phasing Preventer 

- 1 No. 


5 


Delivery pipe 2 inch ISI mark , Minimum pressure 
6 kgf/cm2 from Borewell to overhead tank 
300 Meter 


കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
മെൻസ് ഹോസ്റ്റൽ കോമ്പൗണ്ടിൽ 6 " ( ആറ് ഇഞ്ച്) അകവ്യാ 
സത്തിൽ ഒരു പുതിയ കുഴൽക്കിണർ നിർമ്മിച്ച് അതിൽ 
സബ്മേഴ്സിബിൾ പമ്പ്സെറ്റും മറ്റ് അനുബന്ധ ഇലക്ട്രിക്കൽ 
സാമഗ്രികളും പ്ലമ്പിംഗ് സാമഗ്രികളും സ്ഥാപിച്ച് ഉപയോഗ 

യോ ഗ്യ മാ ക്കു ന്ന തിന് മുദ്രണം ചെയ്ത ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

മുദ്രണം ചെയ്ത ദ ർ ഘാ സു കൾ ( പിൻ സി പ്പാൾ, 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ- 670 563 
എന്ന വിലാ സ ത്തിൽ 16 - 12 - 2009 - ന് വൈകു ന്നേരം 4 
മണിക്ക് മുമ്പായി ലഭിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനും 
തീയതിക്കുമകം ലഭിക്കുന്ന മുദ്രണം ചെയ്ത ദർഘാസുകൾ 
17 -12 - 2009 - ന് രാവിലെ 11 മണിക്ക് ഹാജരായിട്ടുള്ള അംഗീകൃത 
പ്രതിനിധികളുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


6 Gl pipe 2 inch from bore to ground level — 60 Meter 
7 Electrical cable 3 core submersible — 100 Meter 
8 Main Switch — 1 No. 
9 Plumbing accessories — Required items in required 

numbers 


10 


Labour charges — Required amount. 


Government College of Engineering, 
Kannur. 


( Sd.) 
Principal. 


